Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL /TV ( N )/ 12/ 2009- 2011 


OVERNM 


. 


5 


ve 


MENT OF 


OF KERAL 


त्यावर 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


14th December 2010 

2010 ഡിസംബർ 14 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 49 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Agrahayana 1932 
1932 അഗ്രഹായനം 23 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


നമ്പർ എഇ( 2) 508/2010. 


2010 നവംബർ 24 . 


1 കൊട്ടാരക്കര സംസ്ഥാന വിത്തുൽപ്പാദന 

കേന്ദ്രത്തിലെ ജലസേചന സൗകര്യത്തിന്റെ 
പുനരുദ്ധാരണം - രൂപ 88 ,000 
- 2 കൊട്ടാരക്കര കാവ്യൂ ഫാമിൽ ഗ്രാഫ്റ്റിംഗ് 

ഷെഡിന്റെ നിർമ്മാണം - രൂപ 1,71,000 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


2 , 200 


4 , 275 


1, 950 


3 കൊട്ടാരക്കര കാഷ ഫാമിലെ കാഷ 

സ്റ്റോറിന്റെ മേൽക്കൂര നിർമ്മാണം - രൂപ 78 ,000 
- 4 കൊട്ടാരക്കര കാഷ ഫാമിൽ ജലസേചന 

സൗകര്യം ഒരുക്കൽ - രൂപ 5,54,000 


13 , 850 


- കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേ 
ണ്ടതാണ്. ദർഘാസുകൾ 29-12- 2010 വൈകുന്നേരം 3 മണിവരെ 
ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 
3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം 
അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. പ്രസ്തുതദിവസംഏതെങ്കിലും കാരണവശാൽ 
അവധി ആയിരുന്നാൽ അടുത്ത ദിവസം മുകളിൽ പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. 


ടെണ്ടർ ഫോറത്തിന്റെ വില - കമ ന മ്പർ 4 - ന് രൂപ 
1,110 + വാററ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാററ്. 


- പണി തീർക്കേണ്ട കാലാ വധി - കമ ന മ്പർ 4 - ന് 
45 ദിവസം, മറ്റുള്ളവയ്ക്ക് 1 മാസം. 


14th DEC. 2010 ] 


AGRICULTURE DEPARTMENT 


| 152 


- ദർഘാസ് പ്രമാണം കൊല്ലം കുരീപ്പുഴയിലുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും ദർഘാസ്ദിവസം പകൽ ഒരുമണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷകൾ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന നികുതിയടക്കം ഈ 
ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വില്പന നികുതിയടക്കം 
പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില 
യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . ദർഘാസ് 
പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും ആയത് 

കൈമാറ്റം ചെയ്യാൻ പാടി ല്ലാ ത്ത തു മാ ണ് . അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കൊല്ലം എന്ന പേരിലടച്ച 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിര തദവ്യം 
ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം പ്രാഥമിക കരാർ 
50 രൂപ മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് 
സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 
എഞ്ചിനീയർ (കൃഷി)- ടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കാര്യാലയം, കാവനാട് പി . ഒ., എഞ്ചിനീയർ (കൃഷി). 
കൊല്ലം- 3. 


- 6. മുദ്രവച്ച ദർഘാ സു കൾ 21- 12 - 2010 ചൊവ്വാഴ്ച ച 

3 മണിക്ക് ഫാം സൂപ്രണ്ടോ ഫാം സൂപ്രണ്ട് അധികാര 
പ്പെടുത്തുന്ന ആളോ തുറന്ന് പരിശോധിക്കുന്നതും 
ടെണ്ടർ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി പരസ്യലേലം 
നട ത്തു ന്നതും ഏററവും കൂടിയ നിരക്ക് 
രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന ആളുടെ പേർക്ക് 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
7. താൽക്കാ ലി ക മായി ഉറപ്പിക്കുന്ന ദർ ഘാ സു കൾ 
ബന്ധപ്പെട്ട മേലധികാരികളുടെ അനുമതിക്ക് വിധേയ 
മായി സ്ഥിര പ്പെ ടു ത്തു ന്നതും ഇത് സംബ ന്ധിച്ച് 

മേലധികാരികളുടെ തീരുമാനം അന്തിമവുമായിരിക്കും. 
8. ദർഘാസ് ഉറപ്പിച്ചുകിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെ 
മൂന്നിലൊന്ന് ഭാഗം അ പ്പോൾതന്നെ ഓഫീസിൽ 
കെട്ടിവയ്ക്കേണ്ടതാണ്. ദർഘാസുകാരൻ ദർഘാസിൽ 
നിന്ന് പിൻമാറിയാൽ ഈ തുക തിരികെ ലഭിക്കു 

ന്നതല്ല . 
- 9. ദർഘാസ് സ്ഥിര പ്പെടു ത്തി ക്കൊ ണ്ടുള്ള അറിയിപ്പ് 

ലഭിച്ചാലുടൻതന്നെ പ്രസ്തുത വ്യക്തി ബാക്കി തുക 
അടച്ചശേഷം 7 ദിവസത്തിനുള്ളിൽ സ്വന്തം ചെലവിൽ 
നാളി കേരം ഫാം സ്റ്റോറിൽ നിന്ന് നീക്കം 
ചെയ്യേണ്ടതാണ്. 
പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് റദ്ദ് 
ചെയ്യുവാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം ഫാം 
സൂപ്രണ്ടിനുണ്ടായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ് സംബന്ധിച്ച തീയതി അവധിയാകുന്നപക്ഷം 
അതിനടുത്ത പ്രവർത്തി ദിവസം ഈ നിബന്ധനകൾക്ക് 
അനുസൃതമായി ഇടപാടുകൾ നടത്തുന്നതാണ്. 
11. കൂടാതെ മറ്റ് സർക്കാർ ദർഘാ സു കൾക്കുള്ള 

നിയമങ്ങളും നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
12. കൂടു തൽ വിവ ര ങ്ങൾക്ക് ഐ . എസ്. ഡി . ഫാം 

ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
- 13. വൈകിയെത്തുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 

സ്വീകരിക്കുന്നതല്ല. 
സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ഐ . എസ്. ഡി. ഫാം , 

- ( ഒപ്പ്) 
എരുത്തേൻപതി, പാലക്കാട്. 

സൂപ്രണ്ട്. 


10 . 


ടെണ്ടർ / ലേലപരസ്യം 


നമ്പർ ഇ ( 2 ) 95 / 2010 - 11. 

- 2010 നവംബർ 4. 
പാല ക്കാട് ജില്ല യിൽ എ രു ത്ത ൻ പ തി യിൽ 
പ്രവർത്തിക്കുന്ന ഐ . എസ്. ഡി. ഫാമിലെ സ്റ്റോറിൽ സൂക്ഷി 
ച്ചി രിക്കുന്ന 12141 എണ്ണം നാളികേരം താഴെ ചേർക്കുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി വിൽപ്പന നടത്തുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നിബന്ധനകൾ 
1. ദർഘാസ് ഫോറങ്ങൾ പ്രവർത്തി ദിവസം രാവിലെ 

10 മണി മുതൽ 2010 ഡിസംബർ 21 -ാം തീയതി 
12 മണിവരെ ഫോറത്തിന്റെ വിലയും നികുതിയും 
ആഫീസിൽ അടച്ച് വാങ്ങേണ്ടതാണ്. ആയതിന്റെ വില 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 
2. ദർഘാ സിൽ പങ്കെ ടു ക്കുന്ന കക്ഷികൾ 500 രൂപ 

നിരതദ്രവ്യ തുക ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. 
3. പൂരിപ്പിച്ച ദർഘാസുകൾ മുദ്രവച്ച കവറിൽ 21- 12 - 2010 
ചൊവ്വാഴ്ച 2 മണിയ്ക്കുള്ളിൽ സൂപ്രണ്ട്, ഐ . എസ്. 
ഡി . ഫാം , എരു തേൻപതി എന്ന വിലാസത്തിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് ഒരു 
നാളികേരത്തിന്റെ വില പ്രത്യേകമായി അക്കത്തിലും 
അക്ഷത്തിലും മലയാളം/ ഇംഗ്ളീഷ് ഭാഷയിൽ വ്യക്തമായി 
എഴുതിയിരിക്കണം. 
5. ടെണ്ടർ ഫോറത്തിന്റെ 6 -ാം പേജിൽ പറഞ്ഞിരിക്കുന്ന 
എഗ്രിമെന്റ് ടെണ്ടർ ഉറപ്പിച്ചു കിട്ടുന്ന വ്യക്തി 50 രൂപ 
മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് തരേണ്ടതാണ്. 


പുനർ ദർഘാസ്/ ലേലപരസ്യം 


നമ്പർ സി - 1221/ 2010 . 

- 2010 നവംബർ 3. 
മുണ്ടേരി വിത്തു കൃഷി തോട്ടത്തിൽ വിള വെ ടുത്ത 
ഏകദേശം 1300 (ആയിരത്തിമുന്നൂറ്) കിലോഗ്രാം ഉണങ്ങിയ 
ക ശു വണ്ടി ടെണ്ടർ/ ലേല അടി സ്ഥാ ന ത്തിൽ വിൽപ്പന 
നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 

നിബന്ധനകൾ 


1. ടെണ്ടർ ഫോമുകൾ 21- 12 - 2010 - ന് പകൽ 1 മണിവരെ 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
അന്നുതന്നെ 3 മണിക്ക് മുമ്പായി തിരികെ സമർപ്പിക്കേ 
ണ്ട തുമാണ്. അന്നുതന്നെ 3. 30 - ന് നടക്കുന്ന ലേല 
ത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 


14th DEC. 2010] 


AGRICULTURE DEPARTMENT 


153 


ഷോർട്ട് ടെണ്ടർ/ ലേലപ്പരസ്യം 


അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതു 
മാണ്. 


നമ്പർ എ -687/ 2010 . 


2010 നവംബർ 11. 


നിരതദ്രവ്യമായി 1, 500 (ആയിരത്തി അഞ്ഞൂറ് രൂപ 
21- 12 -2010 - ന് 3 മണിക്ക്മുമ്പായി അടയ്ക്കേണ്ടതാണ്. 


3. ടെണ്ടർ ഫോമിന്റെ വില 400 രൂപ + വില്പന നികുതി 

ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യ 
മുള്ളവർ 500 രൂപ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ 
മണിഓർഡർ അയയ്ക്കേണ്ടതാണ്. തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തരവാദി ആയിരി 
ക്കുകയില്ല . 


-- പൊരുവണ്ണാമൂഴി ജില്ലാ കൃഷി ഫാമിലെ നിലവിലുള്ള 
688 ( അറുന്നൂറ്റിഎൺപത്തിയെട്ട്) കൊക്കോ മരങ്ങളിൽനിന്നും 
ലഭിക്കാവുന്ന ഒരുവർഷത്തേക്കുള്ള വിളവെടുപ്പ് ( മേലാദായം) 
നട ത്തുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിനായി താഴെ 
കൊടുത്തിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി മുദ്രവെച്ച് 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


1. ടെണ്ടർഫോറം 400 രൂപ ( നികുതി പുറമെ) ഫാം 
- ആഫീസിൽനിന്നും 20 - 12 - 2010 - ന് തിങ്കൾ വൈകിട്ട് 3 
മണിവരെ ലഭിക്കുന്നതാണ്. 


4. ടെണ്ടർ ഫോമുകൾ “ ഡെപ്യൂട്ടി ഡയറക്ടർ, വിത്തു 

ക്യ ഷി തോട്ടം, മുണ്ടരി പി . ഒ ., മല പ്പുറം ജില്ല . 
പിൻ -679 334 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 
കവറിനു പുറത്ത് “ നമ്പർ സി 1221 / 10 പ്രകാരമുള്ള 
ഉണ ങ്ങിയ കശു വ ണ്ടിക്കുള്ള ടെണ്ടർ എന്ന് 
നാമകരണം ചെയ്യേണ്ടതുമാണ്. 


ഏറ്റവും കൂടുതൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി 
യുടെ പേരിൽ ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്നതും മൊത്തം 
സംഖ്യയുടെ മൂന്നിൽ ഒരു ഭാഗം ( 1/ 3 ) അന്നുതന്നെ 
ഓഫീസിൽ അടവാക്കേണ്ടതുമാണ്. മലപ്പുറം പ്രിൻസിപ്പൽ 
കൃഷി ഓഫീസറുടെ അംഗീകാ ര ത്തിന് വിധേ യ 
മായി ഉറപ്പിക്കുന്ന ടെണ്ടർ/ ലേലം അംഗീകാരം ലഭിച്ച 
തായി അറിയിപ്പ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ മുഴുവൻ 
സംഖ്യയും അടച്ച് കശുവണ്ടി സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും നീക്കം ചെയ്യേണ്ടതാണ്. 


| 2. പൂരിപ്പിച്ച മുദ്രവെച്ച ടെണ്ടറുകൾ 1,000 രൂപ നിരതദ്രവ്യ 

ത്തോ ടൊപ്പം സൂപ ണ്ട് , ജില്ലാ കൃഷി തോട്ടം, 
കൂത്താളി, പി.ഒ. പെരുവണ്ണാമൂഴി എന്ന വിലാസത്തിൽ 
21 - 12 - 2010 - ന് ( ചൊവ്വാഴ്ച ) 12 മണി വരെ ഫാം 
ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ സമർപ്പി 
ക്കുന്ന കവറിനു പുറത്ത് കൊക്കോ വിൽപനയ്ക്കുള്ള 
ടെണ്ടർ എന്ന് എഴുതി യി രിക്ക ണം . നിരതദവ്യം 
സൂപ്രണ്ടിന്റെ പേരിൽ എടുത്തിട്ടുള്ള പേരാമ്പ്രയിൽ മാറാ 
വുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
3. ടെണ്ടറിൽ പങ്കെടുക്കുന്ന കക്ഷികൾ എല്ലാംതന്നെ 
50 രൂപ മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം 
പേജിൽ പറയുന്ന എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് ഒപ്പിട്ടു 
നൽകേണ്ടതാണ്. എഗ്രിമെന്റ് ഇല്ലാത്ത ടെണ്ടറുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


ടെണ്ടർ ഫോറത്തോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ 
പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്ത 
പക്ഷം ടെണ്ടറുകൾ നിരു പാ ധികം നിര സി ക്കു ന്ന 
തായിരിക്കും. 


7. ടെണ്ടറിൽ ഒരു കിലോഗ്രാം ഉണങ്ങിയ കശുവണ്ടിയുടെ 

വില അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ട 
താണ്. 


4. 21 - 12 - 2010 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കൃത്യം 3 മണിക്ക് 
ടെണ്ടർ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി നടത്തുന്ന പരസ്യ 
ലേ ല ത്തി നു ശേഷം ടെണ്ട റു കൾ തുറ ക്കു ന്നതും 
ടെണ്ടറിലോ/ ലേല ത്തിലോ ഏറ്റവും കൂടിയ നിരക്ക് 
തൃപ്തികരമെങ്കിൽ മേലധികാരികളുടെ അംഗീകാരത്തിനു 
വിധേയമായി താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും 
മറ്റുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ 
നൽകുന്നതുമാണ്. 


8. ടെണ്ടർ / ലേലം ഒറ്റക്കോ കൂട്ടായോ റദ്ദാക്കു വാ നോ 

നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


5. ടെണ്ടറിൽ കൊക്കോയുടെ വിളവെടുപ്പുൾപ്പെടെ ആകെ 
മതിപ്പുവില എത്രയെന്ന് അക്കത്തിലും അക്ഷരത്തിലും 
എഴുതിയിരിക്കണം. 


9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ / ലേലത്തിലും ബാധകമായിരിക്കും. 


10 . ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 
ക്കുന്ന പക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം ടെണ്ടർ / 
ലേലം നടത്തുന്നതായിരിക്കും. 


6. ടെണ്ടർ/ ലേലം കൊണ്ടയാൾ മൊത്തം വിലയുടെ 
മൂന്നിൽ ഒരു ഭാഗം തുക അപ്പോൾത്തന്നെ അടയ്ക്കേ 
ണ്ടതും ബാക്കിത്തുക ടെണ്ടർ/ ലേലം അംഗീകരിച്ചതായി 
അറിയിപ്പു നൽകുന്ന ദിവസം മുതൽ ഒരാഴ്ചയ്ക്കകം 
അടച്ച് വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. ആകെ തുക 
കണക്കാക്കുന്നത് നിലവിലുള്ള വിൽപ്പന നികുതി 
നിയമത്തിലെ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും. 


വിത്തുകൃഷിത്തോട്ടംമുണ്ടേരി, 
മലപ്പുറം ജില്ല , പിൻ- 679 334. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


14th DEC. 2010 ] 


AGRICULTURE DEPARTMENT 


| 154 


7 . കൊക്കോ മരങ്ങൾക്ക് നാശം വരാതെയും ഫാമിലെ മറ്റു 

ഏതെങ്കിലും കാരണ വശാൽ ടി ദിവസം പൊതു അവധി 
വിളകൾക്ക് നഷ്ടം വരാത്ത വിധത്തിലും മാത്രമേ 

പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ 
വിളവെടുപ്പ് നടത്താവൂ . 

പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കു 
സർക്കാരിന്റെ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ എല്ലാംതന്നെ 

ന്നതും തുറക്കുന്നതുമായിരിക്കും. പ്രവർത്തിയെ സംബന്ധിക്കുന്ന 
ഇതിനും ബാധ ക മാ ണ് . ടെണ്ടർ ദിവസം പൊതു 

വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 

ദർഘാസ് നമ്പർ ഇഇ ( 2)1565/ 10 . 
പ്രവർത്തിദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും 
ടെണ്ടർ / ലേലം നടത്തുന്നതാണ്. 

- പ്രവർത്തിയുടെ പേര് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമ 

പഞ്ചായത്തിലെ ഗുണ്ടിക - കടുക്കാപ്പാലം പാടശേഖരത്തിന്റെ 
9. ടെണ്ടർ മാറ്റിവെക്കുന്നതിനും നിർത്തലാക്കുന്നതിനുമുള്ള 

-- തോട് പാർശ്വ ഭിത്തി കെട്ടൽ, ടില്ലർ പാത്ത്, വി . സി . ബി . 
പൂർണ്ണ അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരി 

നിർമ്മാണം. 
ക്കും . 

അടങ്കൽ തുക രൂപ 81,87, 000. 
കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ഫാം 
ആഫീസിൽനിന്നും നേരിട്ടും 0496 - 2662264 എന്ന നമ്പറിലും 

നിരതദ്രവ്യം രൂപ 50 , 000. 
അറിയാവുന്നതാണ്. 

ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 12 ,300 + നികുതി. 


പ്രവർത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 9 മാസം. 


ജില്ലാ കൃഷിത്തോട്ടം, കൂത്താളി, 
പെരുവണ്ണാമൂഴി. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഇഇ ( 2) 1565/ 2010 . 


2010 നവംബർ 9. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
കൃഷിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചുകൊളളുന്നു . 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 21- 12 - 12010 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കു 
ന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി അടച്ച് 
രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ് ദർഘാസ് പ്രമാണങ്ങൾ 
മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അനോന്യം കൈമാറു വാൻ പാടില്ലാത്തതുമാകുന്നു . 
ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കി ക്കൊടു ക്കു ന്ന ത ല്ല . അംഗീകൃത ബാങ്കിൽ നിന്നും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ 
അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാറ്റ്ഏണസ്റ്റ് മണി 
ഡെപ്പോസിറ്റായി ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പി 
ക്കേണ്ടതാണ്. ഈ ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
100 രൂപ മുദ്രപ്രതത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ് കൂടി 
വെയ്ക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ 
സർക്കാർ നിബന്ധനകളും നിയമങ്ങളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


ദർഘാസുകൾ 21- 12 - 2010 - ന് പകൽ 3 മണിവരെ സ്വീകരി 
ക്കു ന്നതും അന്നേ ദി വസം 3 . 30 - ന് എക്സ് സി ക ട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ദർഘാസുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


കൃഷി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ 

(ഒപ്പ്) 
റീജിയണൽ ഓഫീസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
പുതിയറ പി. ഒ., കോഴിക്കോട്- 4. 

(കൃഷി). 


